Reg . No. രജി. നമ്പർ 
KL/ TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
- കേരള സർക്കാർ 

201 0 


COVERNM 


ാർ 


ം 


: 


KERAL 


ENT OF 


ma N 


4 जपन 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


THIRUVANANTHAPURAM, TUESDAY 


No . 


14th December 2010 

2010 ഡിസംബർ 14 
23rd Agrahayana 1932 
1932 അഗ്രഹായനം 23 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 

വിജ്ഞാപനം 
നമ്പർ TDI/DB80 / UP -KTR /10-11. 2010 നവംബർ 29 . അടങ്കൽ തുക - ഈ സ്കീമിന് 2009- 10 നിലവാരത്തിൽ 550 
PR / 567 / 2122/2010 . 

ലക്ഷം രൂപ ചെലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 
തൃശ്ശൂർ ജില്ലയിലെ വിദ്യുച്ഛക്തി പ്രസരണ വിതരണ 

ആനുകൂല്യങ്ങൾ 
ശൃംഖല മെച്ചപ്പെടുത്തുക, പ്രസരണ വിതരണ നഷ്ടം ഈ പ സ രണ വിത ര ണ സംവി ധാനം കമ്മീഷൻ 
കുറയ്ക്കുക, ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട വോൾട്ടേജ് ചെയ്യുന്നതോടുകൂടി തൃശൂർ ജില്ലയിലെ കാറളം, പൊറത്തിശ്ശേരി, 
ലഭ്യമാക്കുക എന്നിവ ലക്ഷ്യമാക്കി പുതിയ ട്രാൻസ്മിഷൻ മാടായിക്കോണം, കീഴുപ്പുള്ളിക്കര, കാട്ടൂർ, എടത്തിരുത്തി എന്നീ 

ലൈനുകൾ, സബ് സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നതിന് കേരള വില്ലേജുകളിലേയും പരിസരപ്രദേശങ്ങളിലേയും ഉപഭോക്താക്കൾക്ക് 
സംസ്ഥാന വിദ്യുച്ഛക്തി ബോർഡ് ( ഇനി മുതൽ ബോർഡ് ഗുണമേന്മയുള്ള വൈദ്യുതി വിതരണം ലഭ്യമാക്കാൻ കഴിയും. 
എന്ന് വിളിക്കുന്നു ) താഴെ പറയുന്ന സ്കീമിന് അനുമതി അ നു മതി ലഭിച്ച മേൽപ്പറഞ്ഞ സ് കീം നട പ്പി ലാ ക്കു 
നൽകിയിരിക്കുന്നു . 

ന്ന തിന് ഇലക്ട്രിസിറ്റി ആക്റ്റ് 2003 - ന്റെ 67 , 164 എന്നീ 
സ്കീമിന്റെ പേര് - - സിസ്റ്റം ഇംപൂവ്മെന്റ്-തൃശ്ശൂർ ജില്ല . 

വകുപ്പുകളിൻപ്രകാരം ഇലക്ട്രിസിറ്റി ബോർഡിൽ നിക്ഷിപ്തമായ 

എല്ലാ അധികാരവും ഉപയോഗിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ സ്ഥലങ്ങ 
സ്ഥാനം - തൃശ്ശൂർ ജില്ലയിലെ 66 കെ . വി . കാട്ടൂർ 

ളിൽ വിദ്യുച്ഛക്തി പ്രസരണത്തിനും വിതരണത്തിനും വേണ്ടി വയ 
സബ്സ്റ്റേഷൻ 110 കെ . വി . ആക്കി ഉയർത്തുകയും ഇതി 

റുകൾ, പോസ്റ്റുകൾ, വാൾ ബ്രാക്കറ്റുകൾ, സ്റ്റേകൾ, ഉപകരണ സാമ 
ന ാ ട ന - ബ ന്ധ ി ച്ച 

ഗികൾ എന്നിവ വയ്ക്കുന്നതിനും അഥവാ ബോർഡിന്റെ പ്രവർത്ത 
110 കെ . വി . ലൈൻ താഴെ പറയുംവിധം തൃശ്ശൂർ ജില്ല 

ന ങ്ങൾ 

ഏകോ പി പ്പി ക്കു ന്ന തിനും 
യിലെ വിവിധ സ്ഥലങ്ങളിൽ കൂടി കടന്നുപോകുന്നതുമായി 

ആ വ ശ്യ മായ ടെല ഗാ ഫിക് അല്ലെങ്കിൽ ടെല ഫോ ണിക് 
രിക്കും. 

സംപ ഷ ണ ത്തിനും ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 1910 - ലെ 
ലൈനിന്റെ പേർ - 110 കെ . വി . ഇരിങ്ങാലക്കുട- വലപ്പാട് - 12 മുതൽ 16 വരെ വകുപ്പുകളനുസരിച്ചും ഇലക്ട്രിസിറ്റി ആക്റ്റ് 
ലൈനിൽ നിന്നും കാട്ടൂർ സബ്സ്റ്റേഷനിലേക്കുള്ള LILO 2003 - ലെ 164 വകുപ്പനുസരിച്ചും ഇലക്ട്രിസിറ്റി ആക്റ്റ് 2003 - ലെ 164 
അറേഞ്ച്മെന്റ്. 

വകുപ്പനുസരിച്ചും ടെലഗ്രാഫിക് അതോറിറ്റിക്കുള്ള എല്ലാ അധിക 
ജില്ല -തൃശ്ശൂർ, താലൂക്ക്-മുകുന്ദപുരം, വില്ലേജ്- കാറളം, ാരങ്ങളും ഇലക്ട്രിസിറ്റി ബോർഡിന് ഉണ്ടായിരിക്കും. 
താണിശ്ശേരി. 

മേൽപ്പറഞ്ഞ കാട്ടൂർ സബ്സ്റ്റേഷനെ സംബന്ധിച്ച് സ്കീം 

ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകവഴി ഇതിനാൽ വിജ്ഞാ 
വിവരങ്ങൾ 

പനം നടത്തിക്കൊള്ളുന്നു . 
സബ്സ്റ്റേഷൻ - നിലവിലുള്ള 66 കെ . വി . കാട്ടൂർ 
സബ് സ്റ്റേഷൻ അതേ കോമ്പൗണ്ടിൽ 110 കെ . വി. ആക്കി 

ട്രാൻസ്മിഷൻ ഡിവിഷൻ, 

- ( ഒപ്പ്) 
ഇരിഞ്ഞാലക്കുട. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 
ഉയർത്തുന്നു. 

പ്രസരണ വിതരണ ലൈനുകൾ 110 കെ . വി . 
ഡബിൾ സർക്യൂട്ട് ലൈൻ 350 മീ . 

കമ്മിഷനിംഗ് - ഈ സ്കീം 2011 കമ്മീഷൻ ചെയ്യുന്നതാ 
ണ്. 


